Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


V 
GOVERN 


, 


സം 


KERALA 


ടന്ന ഭർ 


KENT OF KE 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 16th February 2010 
2010 ഫെബ്രുവരി 16 
27th Magha 1931 
1931 മാഘം 27 


വാല്യം 55 


നമ്പർ 


PART III 
Co- operative Department 


ക്ലെയിം നോട്ടീസ് 


കൊല്ലം. 


പരവൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ. 


നമ്പർ പി - 971/ 2009 . 


2009 ജനുവരി 15. 


ക്ലെയിം നോട്ടീസ് 


-- കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) - ന്റെ 5 -12 - 1997 - ലെ സി . എസ് . 7203/97 -ാം നമ്പർ 
ഉത്തരവുപ്രകാരം ക്യൂ . 971 -ാം നമ്പർ പരവൂർ കൺസ്യൂമർ 
സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്ത് 
കൊല്ലം സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
ആഫീസിലെ പരവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ചിട്ടുള്ളതിനാൽ ടി സംഘത്തിൽനിന്നും ആർക്കെങ്കിലും 
എന്തെങ്കിലും തുക കിട്ടു വാനുണങ്കിൽ ആ വിവരം ഈ 

നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട്മാസത്തിനകം 
എന്നെ നേരിട്ടോ ചുമതലപ്പെടുത്തിയ ഏജന്റ്മുഖേനയോ 
അറി യി ക്കേണ്ട തും ടി സംഘ ത്തി ലേക്ക് എന്ത ങ്കിലും 
ഇനത്തിൽ അടയ്ക്കാനുള്ള തുക ഒരു മാസത്തിനകം നേരിട്ട് 
അടച്ച് രസീത് വാങ്ങേണ്ടതാണെന്നും പൊതുജനങ്ങളെയും 
സംഘാംഗങ്ങളെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ ക്യൂ -1194/ 2008. 

2009 നവംബർ 7. 
- ക . 1194 -ാം നമ്പർ കുണ്ടറ ഫുഡ് ഗയിൻ സ് 
ഹെഡ്ലോഡ് വർക്കേഴ്സ് സഹകരണ സംഘം ലിക്വിഡേറ്റ് 
ചെയ്യുന്നതിന് ലിക്വിഡേറ്ററായി കൊല്ലം സഹകരണ സംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കുണ്ടറ 
--യൂണിറ്റ് ഇൻസ്പെക്ടറെ കൊല്ലം സഹകരണ സംഘം 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 30- 4- 2005 - ലെ എച്ച്. എം . 
2733 /05 -ാം നമ്പർ ഉത്തരവിൻപ്രകാരം നിയമിച്ചിട്ടുള്ളതാണ്. 

ടി സംഘത്തിൽനിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആയതിന്റെ അവകാശം രേഖാമൂലവും 
എന്തെങ്കിലും ഒടുക്കുവാനുണ്ടെങ്കിൽ ആയത് നോട്ടീസ് പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകവും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻമുമ്പാകെ സമർപ്പിക്കേണ്ടതാണെന്ന് 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . ഇത്തരത്തിൽ എന്തെങ്കിലും 
അവകാശങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിച്ചില്ലായെങ്കിൽ 
ആർക്കും യാതൊരു വിധ അ വ കാ ശ ങ്ങളും ഇല്ലാ യെന്ന 
നിഗ മ ന ത്തിൽ നിയ മ പ കാ ര മു ള്ള മേൽ നട പടി കൾ 
തുട രു ന്ന താ ണെന്ന് ഇതിനാൽ സംഘാം ഗ ങ്ങ ളെയും 
സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെയും അറിയിച്ചുകൊള്ളുന്നു . 


- ( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
-- ക്യൂ . 971 -ാം നമ്പർ പരവൂർ 
കൺസ്യൂമർ സഹകരണസംഘം ആന്റ് 


- ( ഒപ്പ്) 


16th FEB. 2010 ] 


CO - OPERATIVE DEPARTMENT 


80 


4. Liability — Limited . 


5 . Area of Operation - Pathanapuram , Kottarakkara , 

Kollam and Karunagappally Taluk of Kollam 
District. 


CERTIFICATE OF REGISTRATION 
No. 0 -3624/ 2009. 

| 6th November 2009 . 
I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act, 1969 (Act 21 of 1969) that the 
following Society , the particulars which is furnished in 
the categorical statement is registered by me today as a 
Co-operative Society under the said Act on the basis of 
limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said section . 


6 . Main Objects — For creating Employment to the 

members of the society. 


- 7. Type Labour Contract Societies Rule 15(9) of Kerala 

Co -operative Societies Act, 1969 . 


Categorical Statement 


- 8. Authorised Share Capital - Rs. 11, 00 ,000 ( Rupees. 

Eleven Lakh only ). 


9. Maximum Borrowing Power — 20 times of paid up 

Share Capital and Reserve Fund . 


1. Name of Society — Nedumparamb Labour Contract 

Co- operative Society Ltd. No. Q .1494 
2. Date of Registration - 6-11-2009. 
3. Address — Nedumparamb Labour Contract 

Co -operative Society Ltd . No. Q .1494, Nedumparamb, 
Pathanapuram P. O ., Kollam . 


Kollam. 


| (Sd.) 
Joint Registrar. 


പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ ഉത്തരവ് 


( 1) 


നമ്പർ എ . ഇ . എൽ. 148/ 2000/ കെ . ഡിസ്. 

2009 നവംബർ 26 . 
സൂചന :- (1) ഈ ആഫീസിലെ 18 -5- 2002- ലെ എസ്. സി. റ്റി. എം. 148/2000 -ാം നമ്പർ ഉത്തരവ്. 

(2 ) ഈ ആഫീസിലെ 24 - 7 -2009- ലെ എ . ഇ . എൽ. 148 / 2000 -ാം നമ്പർ ഉത്തരവ്. 
(3) കോഴഞ്ചേരി (ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 26 - 8- 2009 - ലെ കെ . 664/ 02 -ാം നമ്പർ കത്തുകൾ. 


സൂചന ( 1) ഈ ആഫീസിലെ ഉത്തരവ് പ്രകാരം, കോഴഞ്ചേരി താലൂക്ക്മണൽ തൊഴിലാളി സഹകരണ സംഘം 
( ക്ലിപ്തം )- ന്റെ പ്രവർത്തനം സമാപ്തീകരിച്ച് കോഴഞ്ചേരി ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ആഫീസിലെ കോന്നി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാണ്. ലിക്വിഡേറ്റർ 6- 2- 2002 - ൽ ചാർജ്ജടുത്തിട്ടുള്ളതും ലിക്വിഡേറ്ററുടെ അപേക്ഷ 
പരിഗണിച്ച് ഈടാക്കാൻ പറ്റാത്ത മുതലുകൾ എഴുതിത്തള്ളുന്നതിനും കൊടുത്തു തീർക്കാൻ പറ്റാത്ത ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്ന 
തിനും സൂചന (2) ഉത്തരവ് പ്രകാരം അനുവാദം നൽകിയിട്ടുള്ളതാണ്. സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് 
സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് അപേക്ഷിച്ചുകൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ സൂചന ( 3 ) പ്രകാരം 
സമർപ്പിച്ചിരിക്കുന്നു . സംഘ ത്തിന്റെ അന്തിമ സമാ ഫീക രണം നട ത്തിക്കൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നട പടിക്രമങ്ങൾ 
പരിശോധിച്ചതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. 


കടം 


രൂപ് 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് 6 - 2 - 2002 - ൽ ഏറ്റെടുത്തു . ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കി പ്രതം താഴെ 
ചേർക്കും പ്രകാരമാണ്. 

മുതൽ 

രൂപ് 
ഓഹരി 

13 , 700 .00 നീക്കിയിരിപ്പ്- കൈവശം 

2 . 05 
വായ് - ജില്ലാ സഹകരണ ബാങ്ക് 

9 , 999. 00 ബാങ്കിൽ-എസ്. ബി . 

57, 437. 00 
തേയ്മാന ഫണ്ട് 

4 ,630 .50 മറ്റു സ്ഥാപനങ്ങളിൽ ഓഹരി 

1, 400 .00 
കിട്ടാനുള്ള തുകയ്ക്ക് കരുതൽ 

23, 657 , 10 ജംഗമങ്ങൾ 

4 ,630.50 
കൊടുക്കാനുള്ള പലിശ 

12 , 957 . 00 കിട്ടേണ്ട അഡ്വാൻസുകൾ 

76 , 296.60 
സിൽബന്ധി ചെലവും തന്റെചെലവും 

981.00 അറ്റനഷ്ടം 

21,756 . 25 
കൊടുക്കാനുള്ള അഡ്വാൻസുകൾ 

38 , 957 . 80 


ആകെ 


1,04, 522 . 40 


ആകെ 


1,04 ,522. 40 


16th FEB . 2010) 


CO - OPERATIVE DEPARTMENT 


- സംഘത്തിന് നിയമാനുസരണം കിട്ടാനുള്ള മുതലുകൾ സമാഹരിക്കുന്നതിനും ബാദ്ധ്യതകൾ തീർക്കുന്നതിനും നടപടികൾ 
സ്വീകരിക്കുകയുണ്ടായി. ലിക്വിഡേറ്ററുടെ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ ചുവടെ പറയും പ്രകാരമാണ്. 


- വരവ് 


രൂപ് 


ചെലവ് 


രൂപ് 


1,000.00 


1, 906 . 00 


456. 00 


10 .00 


സംഭാവന ( റോക്ക് ബ്ലാസ്റ്റിംഗ് 

-- സഹകരണ സംഘം) 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 
ബാങ്ക് നിക്ഷേപം 
ഓഹരി- ജില്ലാ ബാങ്ക് 
സർക്കിൾ സഹകരണ യൂണിയൻ സംഭാവന 
മുന്നിരുപ്പ് 


വായ് - ജില്ലാ സഹകരണ ബാങ്ക് 
ആഡിറ്റ് ഫീസ് 
അഫിലിയേഷൻ ഫീസ് 
ബാങ്ക് നിക്ഷേപം 


600.00 


1,791. 00 


1,201. 00 


1,400 .00 


286. 00 


286.00 


ലിക്വിഡേഷൻ ചാർജ്ജ് ട്രഷറി 
ലിക്വിഡേഷൻ അഡ്വാൻസ് 


2 . 05 


10 . 00 


ലിക്വിഡേഷൻ ചെലവ് 


30.05 


ആകെ 


4 , 489,05 


ആകെ 


4 , 489. 05 


സംഘത്തിന്റെ ഈടാക്കാൻ കഴിയാത്ത താഴെപ്പറയുന്ന മുതലുകൾ എഴുതിത്തള്ളുന്നതിനും കൊടുത്തുതീർക്കാൻ കഴിയാത്ത 
ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്നതിനും അനുവാദം സൂചന (2) പ്രകാരം ലഭിച്ചിട്ടുണ്ട്. 


ബാദ്ധ്യത കണ്ടുകെട്ടിയത് 


രൂപ് 


ആസ്തി എഴുതിത്തള്ളിയത് 


രൂപ 


13 ,700 . 00 


4 , 630.50 


8 ,093 ,00 


14, 700 . 00 


ഓഹരി മൂലധനം 
വായ് - ജില്ലാ സഹകരണ ബാങ്ക് 
കരുതലുകൾ 
കൊടുക്കാനുള്ള പലിശ 
കൊടുക്കാനുള്ള അഡ്വാൻസുകൾ 


52, 450. 60 


ഫർണിച്ചർ 
വളം അഡ്വാൻസ് 
ബോണസ് 
പ്രസിഡന്റിൽനിന്നും വരേണ്ടത് 
തൻചെലവ് സിൽബന്ധി ചെലവ് 


5, 717. 00 


14, 357 . 00 


190.00 


71,575.80 


- 1992 - 93 


8, 384.00 


1993 - 94 


16, 868.50 


1994 - 95 


2 ,560. 00 


1995 - 96 


535 . 00 


1996 - 97 


129 . 00 


27 ,213 . 10 


നീക്കിയിരുപ്പ് വ്യത്യാസം 
അറ്റനഷ്ടം 


79, 209.25 


ആ 


കെ 


1,60, 176,40 


ആ 


കെ 


1, 60 , 136. 35 


സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 19 -8 -2009- ൽ വിളിച്ചുകൂട്ടുകയുണ്ടായെങ്കിലും ആരും ഹാജരായില്ല . ലിക്വിഡേഷൻ 
ചാർജ്ജായി 286 രൂപ നിയമാനുസരണം ട്രഷറിയിൽ അടച്ചിട്ടുണ്ട്. ടി സാഹചര്യത്തിൽ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ 
അംഗീകരിച്ച് തീരുമാനിച്ച്, സംഘത്തിന്റെ അന്തിമ സമാപ്തീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 

- ഈ സാഹചര്യത്തിൽ പി. റ്റി . 85 -ാം നമ്പർ കോഴഞ്ചേരി താലൂക്ക്മണൽ തൊഴിലാളി സഹകരണ സംഘം ( ക്ലിപ്തം )- ന്റെ 
രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും ടി സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ 
പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . സഹകരണ ചട്ടം 70 - ൽ നിഷ്ക്കർഷിച്ചിരിക്കുന്നവിധം 
ടി സംഘത്തിന്റെ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും ആയതിനു ശേഷം ഈ ആഫീസിന്റെ 
അനുമതിയോടുകൂടി നശിപ്പിക്കാവുന്നതുമാണ്. 


( 2 ) 


നമ്പർ എ . ഇ . എൽ. 4192/ 2005/ കെ . ഡിസ്. 

2009 നവംബർ 28. 
സൂചന : - (1) ഈ ആഫീസിലെ 14 - 12- 2005- ലെ എസ്. സി. റ്റി. എം. 4192/ 05 -ാം നമ്പർ ഉത്തരവ്. 

(2) ഈ ആഫീസിലെ 10 -6- 2009 - ലെ 4192/05 -ാം നമ്പർ ഉത്തരവ്. 
(3) അടൂർ ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 29 -8 - 2009 - ലെ കെ . 1967 / 05 -ാം നമ്പർ കത്ത്. 


- പി. റ്റി . 155 -ാം നമ്പർ ഏഴംകുളം ഫർണിച്ചർ നിർമ്മാണ സഹകരണ സംഘം ( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം സൂചന(1) 
ഉത്തരവ് പ്രകാരം സമാപ്തീകരിച്ച് അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കൊടുമൺ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . സംഘത്തിന്റെ സമാപ്തീകരണം പൂർത്തീകരിച്ചുകൊണ്ട് സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് 


16th FEB. 2010 ] 


CO - OPERATIVE DEPARTMENT 


അപേക്ഷിച്ചുകൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ സൂചന (3) പ്രകാരം സമർപ്പിച്ചിരിക്കുന്നു. സംഘത്തിന്റെ അന്തിമ 
സമാപ്തീകരണം നടത്തിക്കൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ 
ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് 20 - 2 - 2006 - ൽ ഏറ്റെടുത്തു . ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കി പത്രം താഴെ 
ചേർക്കും പ്രകാരമാണ്. 


കടം 


രൂപ് 


മുതൽ 


രൂപ് 


11, 200 . 00 


310 . 00 


482.00 


110 . 00 


43,400.00 


930 .00 


ഓഹരി വ്യക്തികൾ 
തേയ്മാന ഫണ്ട് 
കുറവ് കണ്ട ചരക്കിന് കരുതൽ 
ഗ്രാന്റ്/ സബ്സിഡി 
സിൽബന്ധി ചെലവും തന്റെചെലവും 
അഡ്വാൻസുകൾ 
മുന്നാണ്ടുകളിലെ വീതിക്കാത്ത ലാഭം 


നീക്കിയിരിപ്പ്- കൈവശം ബാങ്കിൽ 
മറ്റു സ്ഥാപനങ്ങളിൽ ഓഹരി 
ഫിസേഴ്സ് ആന്റ് ഫിറ്റിംഗ്സ് 

സ്റ്റോക്കിൽ കുറവ് 
അഡ്വാൻസുകൾ 
അറ്റനഷ്ടം 


78 ,050.00 


23, 930 . 00 


1, 132. 00 


29 , 120. 00 


11 , 365. 00 


1, 05 ,873 . 00 


14,644 . 00 


ആ 


കെ 


1,60 ,273. 00 


ആ 


കെ 


1, 60 ,273 . 00 


- സംഘത്തിന് നിയമാനുസരണം കിട്ടാനുള്ള മുതലുകൾ സമാഹരിക്കുന്നതിനും ബാദ്ധ്യതകൾ തീർക്കുന്നതിനും നടപടികൾ 
സ്വീകരിക്കുകയുണ്ടായി. ലിക്വിഡേറ്ററുടെ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ ചുവടെ ചേർക്കുന്നു. 


വരവ് 


രൂപ് 


ചെലവ് 


രൂപ 


100 . 00 


310 .00 


2 ,524. 00 
2,100.00 
14, 500 .00 


1,000 . 00 


ഓഹരി ജില്ലാ ബാങ്ക് 
എസ്. ബി. വരവ് (അക്കൗണ്ട് നമ്പർ 309 ) 
എസ്. ബി. വരവ് (അക്കൗണ്ട് നമ്പർ 10229 ) 
എസ്. ബി. വരവ് (അക്കൗണ്ട് നമ്പർ 10229) 
കിട്ടാനുള്ള അഡ്വാൻസ് 
പലിശ വരവ് 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 


1, 641. 00 


382.00 


19 , 855. 00 


ബാങ്കിൽ നിക്ഷേപം 
കൊടുക്കാനുള്ള അഡ്വാൻസ് 
വാടക 
ആഡിറ്റ് ഫീസ് 
അഫിലിയേഷൻ ഫീസ് 
പലവക ചെലവ് 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 
ലിക്വിഡേഷൻ ചാർജ്ജ് 
കോമൺ ഗുഡ്ഫണ്ട് 


750.00 


859 . 00 


2 , 333. 00 


40. 00 


40.00 


177 . 00 


999. 00 


ആ 


കെ 


23, 805. 00 


ആകെ 


23 , 805. 00 


സംഘത്തിന്റെ ഈടാക്കാൻ കഴിയാത്ത താഴെപ്പറയുന്ന മുതലുകൾ എഴുതിത്തള്ളുന്നതിനും കൊടുത്തു തീർക്കാൻ കഴിയാത്ത 
ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്നതിനും അനുവാദം സൂചന ( 2) പ്രകാരം ലഭിച്ചിട്ടുണ്ട്. 


ബാദ്ധ്യത കണ്ടുകെട്ടിയത് 


രൂപ് 


രൂപ് 


10 . 00 


11,200. 00 

482.00 


930. 00 


- ആസ്തി എഴുതിത്തള്ളിയത് 
മറ്റ് സ്ഥാപനങ്ങളിലെ ഓഹരി 
ഫിക്ചേഴ്സ് ആന്റ് ഫിറ്റിംഗ്സ് 
ഫർണിച്ചർ വില കുറച്ച് വിറ്റത് 
തൻചെലവ് സിൽബന്ധി ചെലവ് 
അറ്റനഷ്ടം 


23,545. 00 


ഓഹരി- അംഗങ്ങൾ 
തേയ്മാന ഫണ്ട് 
കരുതൽ- വില കുറച്ച് വിറ്റത് 
ഗ്രാന്റ്/സബ്സിഡി 
സിൽബന്ധി ചെലവ് തന്റെചെലവ് 
അഡ്വാൻസുകൾ ഇ ആന്റ് സി 
വീതിക്കാത്ത ലാഭം 


23 ,930. 00 


78 , 050.00 


9 ,265 .00 


1, 132. 00 


1,02,453. 00 


9 ,265. 00 


14, 644 . 00 


ആകെ 


- 1,38 , 318 .00 


ആ 


കെ 


1,36 ,588.00 


ലിക്വിഡേഷൻ ചാർജ്ജായി 177 രൂപ നിയമാനുസൃതം അടച്ചിട്ടുണ്ട്. സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 17 - 8 - 2009 - ൽ 
വിളിച്ചുകൂട്ടുകയുണ്ടായെങ്കിലും യോഗത്തിൽ അംഗങ്ങൾ ആരും പങ്കെടുത്തില്ല . ടി സാഹചര്യത്തിൽ ലിക്വിഡേഷൻ കണക്കുകൾ 
അംഗീകരിച്ച് നീക്കിയിരുപ്പ് തുകയായ 986 രൂപ കോമൺ ഗുഡ്ഫണ്ടിൽ അടച്ചിട്ടുള്ളതും സംഘത്തിന്റെ സമാപ്തീകരണം 
പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. 


16th FEB. 2010 ] 


CO - OPERATIVE DEPARTMENT 


83 


ഈ സാഹചര്യത്തിൽ ഏഴംകുളം ഫർണിച്ചർ നിർമ്മാണ സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ പി . റ്റി. 155 - ന്റെ 
രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും ടി സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ 
പട്ടികയിൽനിന്നും നീക്കം ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . സഹകരണ ചട്ടം 70 - ൽ നിഷ്ക്കർഷിച്ചിരിക്കുന്നവിധം 
ടി സംഘത്തിന്റെ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ മൂന്ന് വർഷക്കാലം സൂക്ഷിക്കേണ്ടതും ആയതിനുശേഷം ഈ ആഫീസിന്റെ അനുമതി 
യോടുകൂടി നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കോട്ടയം സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ എ . ഇ .എൽ./71/ 07 . 


2009 നവംബർ 23. 


സൂചന: - (1) ഈ ആഫീസിലെ 13 - 11 - 2007 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 

(2) ഈ ആഫീസിലെ 29 - 7- 2009 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 


( 3) സംഘം പൊതുയോഗത്തിന്റെ ലിക്വിഡേറ്ററുടെ 4 - 2 - 2009 - ലെ 3 -ാം നമ്പർ തീരുമാനം. 
(4) ലിക്വിഡേറ്ററുടെ 17 - 11 -2009- ലെ 1 -ാം നമ്പർ തീരുമാനം. 
(5) മീനച്ചിൽ സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 20- 11- 2009- ലെ എ . ഇ . എൽ./71 /07 -ാം നമ്പർ 

കത്ത്. 


സൂചന (1) പ്രകാരം കെ . 798 -ാം നമ്പർ കിടങ്ങുർ കൺസ്യൂമർ സഹകരണ സംഘം ലിക്വിഡേഷനിലാവുകയും ലിക്വിഡേറ്റർ 
1- 2- 2008 - ൽ ചാർജ്ജടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൂചന ( 3), (4) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച 
തായി ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ നടപടികൾ പരിശോധിച്ചതിൽനിന്നും താഴെപറയുന്ന കാര്യങ്ങൾ ബോദ്ധ്യ 
പ്പെട്ടിരിക്കുന്നു . 


- രൂപ 


- 1-2 -2008- ൽ ചാർജ്ജടുത്ത ലിക്വിഡേറ്റർ ( കിടങ്ങുർയൂണിറ്റ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) ഓഫീസ്, മീനച്ചിൽ, 
പാലാ) ക്ളെയിം നോട്ടീസ് 30 -11 -2008 - ൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 1-2 - 2008 - ലെ ബാക്കി പത്രം താഴെപറയും പ്രകാരമായിരുന്നു . 
ബാദ്ധ്യത 

ആസ്തി 

രൂപ് 
ഓഹരി ( വ്യക്തികൾ) 

15 , 000 . 00 നീക്കിയിരിപ്പ് 

198. 30 
അഡ്വാൻസുകൾ 

2 , 660. 95 
അറ്റനഷ്ടം 

12 , 140 .75 


ആകെ 


| 15 ,000. 00 


ആകെ 


15 ,000. 00 


സംഘത്തിന്റെ ഈടാക്കിയെടുക്കാവുന്ന ആസ്തികൾ ഈടാക്കിയെടുക്കുവാനും കൊടുത്തുതീർക്കാവുന്ന ബാദ്ധ്യതകൾ 
കൊടുത്തു തീർക്കുന്നതിനും ലിക്വിഡേറ്റർ നടപടികൾ സ്വീകരിച്ചതിനുശേഷവും ഈടാക്കാൻ സാദ്ധ്യതയില്ലാത്ത താഴെ പറയുന്ന 
മുതലുകൾ എഴുതി തള്ളുന്നതിനും കൊടുത്തുതീർക്കാൻ സാധിക്കാത്ത ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്നതിനും സൂചന (2 ) പ്രകാരം 
അനുമതി നൽകിയിട്ടുള്ളതാകുന്നു. 
ബാദ്ധ്യത 

- രൂപ ആസ്തി. 

രൂപ് 
ഓഹരി 

15 ,000. 00 നീക്കിയിരിപ്പ് 

198.30 
അഡ്വാൻസുകൾ 

2 ,660. 95 
അറ്റനഷ്ടം 

12 , 140 . 75 


ആകെ 


15 , 000 . 00 


ആകെ 


15 , 000 . 00 


ടി തുകകൾ കൂടി ഉൾപ്പെട്ട ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്ക്താഴെ പറയും പ്രകാരമാണ്. 
വരവ് 

രൂപ് 

ചെലവ് 
ആസ്തികൾ എഴുതി തള്ളിയത് 15 , 000 . 00 

ബാദ്ധ്യത കണ്ടുകെട്ടിയത് 

15 ,000. 00 


രൂപ് 


ആകെ 


- 15 ,000 . 00 


ആകെ 


15, 000 . 00 


16th FEB. 2010 ] 


CO -OPERATIVE DEPARTMENT 


84 


സംഘത്തിന്റെ ഇപ്പോഴത്തെ ബാക്കി പത്രം താഴെപറയും പ്രകാരമാണ്. 
ബാദ്ധ്യത 

ആസ്തി 
ഇല്ല. 


ഇല്ല. 


സംഘത്തിന്റെ അവസാന പൊതുയോഗം 4- 2-2009 - ൽ കൂടി ലിക്വിഡേറ്ററുടെ നടപടികൾ അംഗീകരിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ 
കണ ക്കിൽ ബാക്കി നിൽപ്പി ല്ല . ഇപ്രകാരം സംഘ ത്തിന്റെ ലിക്വിഡേ ഷൻ നട പടി പൂർത്തീകരിച്ചതായി എനിക്കു 
ബോദ്ധ്യമായിരിക്കുന്നു. താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കെ . 798 -ാം നമ്പർ കിടങ്ങുർ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് 
പകാരം റദ്ദ് ചെയ്തു കൊണ്ടും സംഘ ത്തിന്റെ പേര് സംഘ ങ്ങ ളുടെ പട്ടിക യിൽ നിന്നും നീക്കം ചെയ്തു കൊണ്ടും 
ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകളും ഫയലുകളും ചട്ടം 70- ൽ നിഷ്കർഷിക്കുന്ന പ്രകാരം “3 വർഷക്കാലം സൂക്ഷി 
ക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ അനുവാദത്തോടുകൂടി നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, കോട്ടയം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ടെ നടപടിക്രമം 


നമ്പർ എസ് . സി . റ്റി . എം ./ 5814/ 09. 


2009 ഡിസംബർ 2. 


സൂചന:- (1) ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ടെ 9-9- 2009- ലെ സി.1604/09 -ാം നമ്പർ കത്ത്. 


(2) ഈ ആഫീസിലെ 18 - 9 - 2009 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


(3) ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജരുടെ 13 - 10 - 2009 - ലെ എൽ/ എസ്. ഒ .എസ്. 

ലിക്വിഡേഷൻ 2009 - 10 -ാം നമ്പർ കത്ത്. 


ഐ . 506 -ാം നമ്പർ ഹൈറേഞ്ച് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ദീർഘനാളായി പ്രവർത്തന രഹിതമാണെന്നും 
പുനരുദ്ധാരണ സാദ്ധ്യതയില്ലായെന്നും സംഘത്തിന് നിലവിൽ ആഫീസോ ജീവനക്കാരോ നിയമാനുസൃത ഭരണസമിതിയോ 
ഇല്ലായെന്നും ആയതിനാൽ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സൂചന 
(1) പ്രകാരം ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാ ന ത്തിൽ 
സൂചന ( 2 ) പ്രകാരം സംഘത്തിനും ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയനും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും 
ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന് ടി സംഘം 
സമാപ്തീകരിക്കുന്നതിൽ എതിരഭിപ്രായമില്ല എന്ന് സൂചന (3 ) പ്രകാരം ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്. 
സംഘത്തിനയച്ച് രജിസ്റ്റേർഡ് നോട്ടീസ് കൈപ്പറ്റാതെ തിരികെ വരികയും ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയന്റെ മറുപടി 
നാളിതുവരെ ലഭിക്കാത്ത സാഹചര്യത്തിലും അവർക്കും ആക്ഷേപമില്ല എന്നുള്ള നിഗമനത്തിലും കേരള സഹകരണ നിയമ പ്രകാരം 
എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ഐ . 506 -ാം നമ്പർ ഹൈറേഞ്ച് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ( ക്ളിപ്തം) വെള്ളത്തൂവൽ, വിമലാസിറ്റി എന്ന 
സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ സി യൂണിറ്റ് ഇൻസ്പെക്ടറെ കേരള സഹകരണ നിയമം 
വകുപ്പ് 72 (1) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻ തന്നെ ചാർജ്ജാ 
ക്കേണ്ടതും ചാർജ്ജടുക്കുന്ന തീയതിയിലെ ബാക്കി പ്രതം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം 
ഈ ആഫീസിൽ ഉടൻതന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃതം സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കേണ്ടതുമാണ്. 


16th FEB. 2010 ] 


CO - OPERATIVE DEPARTMENT 


നമ്പർ സി .എസ് .6364 / 09. 


2009 ഡിസംബർ 2, 


സൂചന ; ( 1) ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 5 -10 -2009 - ലെ ജി . 9 /09 -ാം നമ്പർ കത്ത്. 


(2) ഈ ആഫീസിലെ 14 -10 - 2009- ലെ ഇതേ നമ്പർ നോട്ടീസ്. 


( 3) ഇടുക്കി ജില്ലാ സഹ ക ര ണ ബാങ്ക് ജന റൽ മാനേ ജരുടെ 28 - 10 - 2009 - ല 

എൽ എസ്. ഒ.എസ്. ലിക്വിഡേഷൻ 2009- 10 -ാം നമ്പർ കത്ത്. 


- ഐ . 253 -ാം നമ്പർ ചിന്നക്കനാൽ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ഉടുമ്പൻചോല 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ സി -യൂണിറ്റ് ഇൻസ്പെക്ടർ കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം 
പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം രജിസ്റ്റർ ചെയ്തതല്ലാതെ വ്യാപാര പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടി 
ല്ലെന്നും പൂർണ്ണമായും പ്രവർത്തനരഹിതമായ ടി സംഘത്തിന് വർഷങ്ങളായി നിയമാനുസൃത ഭരണസമിതി ഇല്ലെന്നും സംഘത്തിന് 
ആഫീസോ ജീവനക്കാരോ ഇല്ലെന്നും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് അംഗങ്ങൾക്ക് യാതൊരു താൽപ്പര്യവു 
മില്ലെന്നും സംഘത്തെ പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലെന്നുംകണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ആയതിന്റെ 
അടിസ്ഥാനത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സൂചന (1) 
പ്രകാരം ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂചന (2) പ്രകാരം 
സംഘം സമാപ്തീകരണത്തിനെതിരെ ആക്ഷേപം കാണിച്ചുകൊണ്ട് സംഘത്തിനും ജില്ലാ സഹകരണ ബാങ്കിനും ഉടുമ്പൻചോല 
സർക്കിൾ സഹകരണ യൂണിയനും നോട്ടീസ് നൽകി. 

- ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന് ടി സംഘം സമാപ്തീകരിക്കുന്നതിന് എതിരഭിപ്രായമില്ലെന്ന് സൂചന ( 3) പ്രകാരം 
ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്. സംഘത്തിനയച്ച രജിസ്റ്റേർഡ് നോട്ടീസ് കൈപ്പറ്റാതെ മടങ്ങി വന്നിട്ടുണ്ട്. ഉടുമ്പൻചോല 
സർക്കിൾ സഹകരണ യൂണിയന്റെ മറുപടി നാളിതുവരെ ലഭിച്ചിട്ടില്ല . സംഘം നിലനിർത്തുന്നതുകൊണ്ട് ബൈലോ പ്രകാരമുള്ള 
ഉദ്ദേശ്യലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാദ്ധ്യതയില്ലായെന്നും ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു . ടി സാഹചര്യത്തിൽ കേരള സഹകരണ 
നിയമപ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ഐ . 253 -ാം നമ്പർ ചിന്നക്കനാൽ കൺസ്യൂമർ സഹകരണ സംഘം ( ക്ലിപ്തം), ചിന്നക്കനാൽ പി. ഒ. എന്ന സഹകരണ 
സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു. 

ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ “ സി യൂണിറ്റ് ഇൻസ്പെക്ടറെ കേരള സഹകരണനിയമം 
വകുപ്പ് 72 (1) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജ് 
എടുക്കേണ്ടതും ചാർജ്ജ് എടുക്കുന്ന തീയതിയിലെ ബാക്കി പത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത 
വിവരം ഈ ആഫീസിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത സമാപീകരണ നടപടികൾ പൂർത്തിയാക്കേണ്ടതുമാണ്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ഇടുക്കി. 


CERTIFICATE OF REGISTRATION 


the said Section . 


No . 0 . 2068/2009. 


4th December 2009 . 


Categorical Statement 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following Society the particulars of which are furnished in 
the Categorical Statement is registered by me today as a 
Co- operative society under the said Act on the basis of 
limited liability and that the bye-laws of the 
undermentioned Society is also hereby registered under 


1. Name and No. of the Society — Ernakulam 

Motor Driving School Owners and Workers 

Co -operative Society Limited No. B -1171. 
2. Date of Registration - 4 -12- 2009 . 
3. Address - Kakkanad, Kusumagiri P. 0 ., Ernakulam . 
4. Liability - Limited. 
5 . Area of operation — 6 Taluks in Ernakulam District 

except Kothamangalam Taluk . 
6 . Main object — To promote Social and Economic 


16th FEB . 2010) 


CO -OPERATIVE DEPARTMENT 


86 


undermentioned society is also hereby registered under 
the said Section . 


Categorical Statement 


interest of its members . 
7. Authorised Share Capital - Rs. 30,25,000 . 

( 2000 "A Class Shares of Rs. 500 each, 
2000 " B Class Shares of Rs. 1000 each , 

1000 " C Class Shares of Rs. 25 each ) 
8 . Maximum borrowing limit of the Society — 100 

times of paid up Share Capital + Reserve Fund . 
9 . Category as per KCS Act - Rule 1511 (3 ) 

Miscellaneous others . 


Ernakulam . 


(Sd.) 
Joint Registrar (General). 


1. Name and Number of the Society — The Vandazhy 

Agricultural Improvement Co -operative Society Ltd . 

No. P . 1292 . 
2. Date of Registration — 9 -11-2009. 
3. Address — Mudappallur P.O ., Alathur. 
4. Liability - Limited. 
5. Area of Operation — The whole Area of Vandazhy 

Panchayath . 
6. Main Object - Disbursement of Short Term and 

Medium Term Agriculture Loans to the members. 
7. Type of Society - Agricultural Improvement Society 
- Under Rule 15 (1) A (3 ) b of Kerala Co- operative 

Societies Rules 1969 . 
- 8 . Authorised Share Capital - Rs. 1,00 , 00, 000 ( Rupees 

One Crore only). 
| ( a) 85000 " A Class shares of Rs. 100 each. 
| (b ) 10000 "B Class shares of Rs. 100 each . 

(c) 50000 " C Class shares of Rs. 10 each. 
9. Maximum Borrowing power — 100 times of paid up 

Share Capital + Reserve Fund . 


REGISTRATION CERTIFICATE 


No. 0 . 645/2009. 


9th November 2009. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 ( Act 21 of 1969) that the 
following Society the particulars which are furnished in 
the Categorical Statement is registered by me today as 
a Co-operative Society under the said Act on the basis of 
limited liability and that the bye - laws of the 


(Sd.) 
Joint Registrar 
| ( General). 


Palakkad. 


വയനാട് ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 


വ 


One 


ണസംഘിം ( 


0 


നമ്പർ എ . ഇ .എൽ./ 2338/ 2009. 


2009 നവംബർ 23. 


സൂചന: - (1) സംഘത്തിൽ സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട്. 


(2) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 18 -6 - 2009- ലെ 964 / 06 -ാം നമ്പർ കത്ത്. 


(3) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 23 - 5- 2009 - ലെ 964 / 06 -ാം നമ്പർ ഉത്തരവ്. 


പ്രവർത്തനരഹിതമായി കിടക്കുന്ന മാനന്തവാടി പവററ് സ്കൂൾടീച്ചേഴ്സ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു 
44 - നെ കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ സീനിയർ ഇൻസ്പെക്ടറെ (ഓഫീസ്) സൂചന മൂന്നിലെ ഉത്തരവ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിച്ച് 
കൊണ്ട്ഉത്തരവായിട്ടുണ്ട്. പരിശോധനാ ഉദ്യോഗസ്ഥൻ സൂചന ഒന്നുപകാരം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ടി സംഘം പുനരുജ്ജീ 
വിപ്പിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും ഇല്ലെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കാവുന്നതാ 
ണെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. 


- സൂചന (2 ) പ്രകാരം ടി സംഘം സമാപ്തീകരിക്കാവുന്നതാണെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), മാനന്തവാടി ശുപാർശ 
ചെയ്തിട്ടുണ്ട്. 


16th FEB . 2010) 


CO - OPERATIVE DEPARTMENT 


87 


- സംഘം സമാപ്തീകരണത്തെക്കുറിച്ച് 1969 - ലെ കേരള കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ വകുപ്പ് 71 (1) പ്രകാരം അഭി 
പ്രായമാരാഞ്ഞുകൊണ്ട് സംഘത്തിന്റെ അവസാന ഭരണസമിതി പ്രസിഡന്റ്, മാനന്തവാടി സർക്കിൾ സഹകരണയൂണിയൻ, വയനാട് 
ജില്ലാ സഹകരണബാങ്ക് എന്നിവർക്ക് കത്തുകളയച്ചിരുന്നുവെങ്കിലും ആരിൽനിന്നും മറുപടി ലഭിച്ചിട്ടില്ല . 


ഈ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് എനിക്ക് ബോദ്ധ്യം വന്നിരിക്കയാൽ താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1969 - ലെ കേരള സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് മാനന്തവാടി 
പ്രൈവറ്റ് സ്കൂൾടീച്ചേഴ്സ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയൂ 44 - ന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


-- സഹകരണ നിയമം വകുപ്പ് 72 (1) അനുസരിച്ച് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസിലെ മാനന്തവാടി 
യൂണിററ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . 

ഉത്തരവ് തീയതിയിലെ സംഘത്തിന്റെ കടധനപ്പട്ടിക ലിക്വിഡേറ്റർ തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകലവിധ മുതലുകളും 
റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതുമാണ്. ഏറ്റെടുത്ത റിക്കാർഡുകളുടെയും മുതലുകളുടെയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ 
ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


കേരള സഹകരണനിയമം 83 -ാം വകുപ്പിലെ സമയപരിധിക്ക് വിധേയമായി ലിക്വിഡേറ്റർ നടപടികൾ ആരംഭിക്കേണ്ടതും 
6 മാസത്തിനകം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


- (2 ) 


നമ്പർ എ . ഇ .എൽ. 2337/ 2009. 


2009 ഡിസംബർ 2. 


സൂചന: - (1) സംഘത്തിൽ സഹകരണനിയമം 66 -ാം വകുപ്പ് പ്രകാരം നടത്തിയ പരിശോധനയുടെറിപ്പോർട്ട്. 


(2 ) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 18 - 6 - 2009 - ലെ 964/ 06 -ാം നമ്പർ കത്ത്. 


(3) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 23 -5- 2009 - ലെ 964/ 06 -ാം നമ്പർ ഉത്തരവ്. 


പ്രവർത്തനരഹിതമായി കിടക്കുന്ന മാനന്തവാടി ഗവൺമെന്റ് സ്കൂൾടീച്ചേഴ്സ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു 
167- നെ കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ സീനിയർ ഇൻസ്പെക്ടറെ (ഓഫീസ്) സൂചന മൂന്നിലെ ഉത്തരവ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിച്ച് 
കൊണ്ട്ഉത്തരവായിട്ടുണ്ട്. പരിശോധനാ ഉദ്യോഗസ്ഥൻ സൂചന ഒന്നുപ്രകാരം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ടി സംഘം പുനരുജ്ജീ 
വിപ്പിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും ഇല്ലെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കാവുന്നതാ 
ണെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. 


സൂചന (2 ) പ്രകാരം ടി സംഘം സമാപ്തീകരിക്കാവുന്നതാണെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), മാനന്തവാടി ശുപാർശ 
ചെയ്തിട്ടുണ്ട്. 


- സംഘം സമാപ്തീകരണത്തെക്കുറിച്ച് 1969- ലെ കേരള കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ വകുപ്പ് 71 (1) പ്രകാരം 
അഭിപ്രായമാരാഞ്ഞുകൊണ്ട് സംഘത്തിന്റെ അവസാന ഭരണസമിതി പ്രസിഡന്റ്, പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ, സർക്കിൾ 
സഹകരണ യൂണിയൻ, വയനാട് ജില്ലാ സഹകരണബാങ്ക് എന്നിവർക്ക് കത്തുകളയിച്ചിരുന്നുവെങ്കിലും ആരിൽനിന്നും മറുപടി 
ലഭിച്ചിട്ടില്ല . 


ഈ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് എനിക്ക് ബോദ്ധ്യം വന്നിരിക്കയാൽ താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


- 1969- ലെ കേരള സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് മാനന്തവാടി 
ഗവൺമെന്റ് സ്കൂൾടീച്ചേഴ്സ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയൂ 167 - ന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


- സഹകരണ നിയമം വകുപ്പ് 72 (1) അനുസരിച്ച് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ മാനന്തവാടി 
യൂണിററ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . 


16th FEB. 2010 ] 


CO -OPERATIVE DEPARTMENT 


ഉത്തരവ് തീയതിയിലെ സംഘത്തിന്റെ കടധനപ്പട്ടിക ലിക്വിഡേറ്റർ തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകലവിധ മുതലുകളും 
റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതുമാണ്. ഏറ്റെടുത്ത റിക്കാർഡുകളുടെയും മുതലുകളുടെയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ 
ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


കേരള സഹകരണനിയമം 83 -ാം വകുപ്പിലെ സമയപരിധിക്ക് വിധേയമായി ലിക്വിഡേറ്റർ നടപടികൾ ആരംഭിക്കേണ്ടതും 6 
മാസത്തിനകം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


വയനാട്. 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ 7671/ 09 / എ . ഇ .എൽ. 


2009 നവംബർ 3 . 


ന 


സൂചന: - സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കണ്ണൂരിന്റെ 15 - 10 -2009 - ലെ 924 / 09 / എ . നമ്പർ കത്തും 

66 -ാം വകുപ്പുപ്രകാരമുള്ള പരിശോധനാറിപ്പോർട്ടും. 


ക്ലിപ്തം നമ്പർ സി 1024 കണ്ണൂർ താലൂക്ക്തയ്യൽ തൊഴിലാളി ക്ഷേമ സഹകരണസംഘത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് 
കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ എ ആന്റ് ഇൻസ്പെക്ടർ III - യെ ചുമതലപ്പെടുത്തിക്കൊണ്ട്ഉത്തരവായിരുന്നു . 


ഹകര 


o 


C 


- 160 


ഹകര ) സംഘം 


സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കണ്ണൂർ പ്രസ്തുത പരിശോധനാ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും 15 - 10 - 1987 - ൽ രജിസ്റ്റർ ചെയ്ത് 4- 1 -1988 - ൽ പ്രവർത്തനംആരംഭിച്ചിട്ടുള്ള സംഘത്തിൽ 
8 -2- 2006 -നുശേഷം ഭരണസമിതി യോഗം നടന്നിട്ടില്ലെന്നും സംഘം നിയമാവലിയിൽ അനുശാസിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃ 
തമായ യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘം തീർത്തും പ്രവർത്തനരഹിതമാണെന്നും സംഘം പുനരുജ്ജീവിപ്പി 
ക്കുന്നതിന് അംഗങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയില്ലെന്നും ഉത്തമ ബോദ്ധ്യം 
വന്നിരിക്കുന്നു . മേൽസാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി 1024 ആയി രജിസ്റ്റർ ചെയ്ത് കണ്ണൂർ താലൂക്ക്തയ്യൽ തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), കണ്ണൂർ കാര്യാലയത്തിലെ കണ്ണൂർ-I യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ലിക്വി ഡേറ്റർ സംഘ ത്തിന്റെ ചാർജ്ജ്ഏറ്റെടു ക്കേ ണ്ടതും ടി വിവരം യഥാ സ മയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കണ്ണൂർ. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


16th FEB. 2010 ] 


CO - OPERATIVE DEPARTMENT 


89 


കാസറഗോഡ് ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ ഉത്തരവ് 


നമ്പർ എസ്. ടി ./ 2386 / 2009 / കെ . ഡിസ്. 


2009 നവംബർ 12 . 


സൂചന (1) കേരള സഹകരണനിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ മഞ്ചേശ്വരം 

|| യൂണിററ് ഇൻസ്പെക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്. 


| (2 ) ഈ ആഫീസിലെ 19 -6 - 2009 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്എംപ്ലോയീസ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ എസ്. 20 വളരെകാലമായി പ്രവർത്തനം 
നിലച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ യാതൊരുവിധ പ്രവർത്തനങ്ങളും സംഘം നടത്തുന്നില്ലെന്നും കാലാവധി കഴിഞ്ഞ ഭരണസമിതി 
അംഗങ്ങൾക്കോ, സംഘത്തിലെ മററ് അംഗങ്ങൾക്കോ സംഘം പ്രവർത്തനത്തിൽ താല്പര്യമില്ലായെന്നും സംഘത്തിന്റെ നിയമാവലി 
യിൽ സൂചിപ്പിച്ച ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംഘം പരാജയപ്പെട്ടുവെന്നും ഇന്നത്തെ നിലയിൽ സംഘത്തെ 
പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സാദ്ധ്യത വിരളമാണെന്നും ആയതിനാൽ കേരള സഹകരണനിയമം 71 (2) ( ബി ) പ്രകാരം സംഘം 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന (1) പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


- ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സാദ്ധ്യത വിരളമാണെന്ന് ബോദ്ധ്യ 
മാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 (2 ) ( ബി ) വകുപ്പ് അനുസരിച്ച് സംഘം പ്രവർത്തനം സമാപ്തീകരിക്കാതിരിക്കുവാൻ 
വല്ലകാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഏഴ് ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം മേൽ 
നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് സൂചന (2 ) പ്രകാരം സംഘത്തിന്റെമുൻ പ്രസിഡന്റിന് നോട്ടീസ് നൽകി 
യിരുന്നു . ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക്, കാസർഗോഡ് 
താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും 
ആരുംതന്നെ യാതൊരു ആക്ഷേപമോ/ അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ സാഹചര്യത്തിൽ 1969- ലെ കേരള സഹകരണനിയമം 71 
വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരപ്രകാരം താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


- കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 20, കേരള സഹകരണനിയമം 
71 ( 2) ( ബി ) വകുപ്പ് പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . കേരള സഹകരണ നിയമം 72 (1) -ാം വകുപ്പ് 
പ്രകാരം കാസർഗോഡ് താലൂക്ക് ജനറൽ വിഭാഗം സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ മഞ്ചേശ്വരം -II യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ 72 (2) വകുപ്പുപ്രകാരം സംഘ 
ത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും ആസ്തികളുടെയും ചാർജ്ജ് ഉടനെ ഏറ്റെടുക്കേണ്ടതും സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
തിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ എസ് . ടി ./ 1927 / 2009 / കെ . ഡിസ്. 


| 2009 നവംബർ 25. 


സൂചന: - (1) കേരള സഹകരണനിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഉദുമ യൂണിറ്റ് 

ഇൻസ്പെക്ടർ സമർപ്പിച്ച് അന്വേഷണ റിപ്പോർട്ട്. 


(2 ) ഈ ആഫീസിലെ 26 - 9 - 2009 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


(3) ഹോസ്ഥർഗ്ഗ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 10 -9 - 2009 - ലെ 118/ 2009/ കെ . നമ്പർ കത്ത്. 


ഒഴിഞ്ഞവളപ്പ് കോഴിവളർത്ത് സഹകരണസംഘം ക്ലിപ്തം നമ്പർ സി. 841 വളരെക്കാലമായി പ്രവർത്തനം നിലച്ചിരിക്കുന്നു. 
വെന്നും ഇപ്പോൾ യാതൊരുവിധ പ്രവർത്തനങ്ങളും സംഘം നടത്തുന്നില്ലെന്നും കാലാവധി കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾക്കോ, 
സംഘത്തിലെ മറ്റ് അംഗങ്ങൾക്കോ സംഘം പ്രവർത്തനത്തിൽ താല്പര്യമില്ലായെന്നും സംഘത്തിന്റെ നിയമാവലിയിൽ സൂചിപ്പിച്ച 
ഉദ്ദേശ്യലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംഘം പരാജയപ്പെട്ടുവെന്നും ഇന്നത്തെ നിലയിൽ സംഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള 
സാദ്ധ്യത വിരളമാണെന്നും ആയതിനാൽ കേരള സഹകരണനിയമം 71(2 ) ( ബി ) പ്രകാരം സംഘം സമാപ്തീകരിക്കുന്നതിനുള്ള 
നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന (1) പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ശുപാർശ ചെയ്തിരിക്കുന്നു. അന്വേഷണ 
ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിക്കാവുന്നതാണെന്നും സംഘം സമാപ്ത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവു 
ന്നതാണെന്നും സൂചന (3 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഹോർഥ് ശുപാർശ ചെയ്തിട്ടുണ്ട്. 


16th FEB . 2010) 


CO - OPERATIVE DEPARTMENT 


90 


ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സാദ്ധ്യത വിരളമാണെന്ന് ബോദ്ധ്യ 
മാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 ( 2 ) ( ബി ) വകുപ്പ് അനുസരിച്ച് സംഘം പ്രവർത്തനം സമാപ്തീകരി 
ക്കാതിരിക്കുവാൻ വല്ലകാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഏഴ് ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും 
അല്ലാത്തപക്ഷം മേൽനടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് സൂചന (2 ) പ്രകാരം സംഘത്തിന്റെ മുൻപ്രസിഡന്റിന് 
നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക്, 
ഹോസൂർഗ്ഗ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത സമയ പരിധി 
കഴിഞ്ഞിട്ടും ആരുംതന്നെ യാതൊരു ആക്ഷേപമോ/ അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ 
നിയമം 71 വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരപ്രകാരം താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ഒഴിഞ്ഞവളപ്പ് കോഴിവളർത്ത് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി . 841 കേരള സഹകരണനിയമം 71( 2) ( ബി ) വകുപ്പ് 
പകാരം സമാ പ് തീ ക രിച്ചു കൊണ്ട് ഇതിനാൽ ഉത്ത ര വാ കു ന്നു . കേരള സഹ ക രണ നിയമം 72 ( 1 ) -ാം വകു പ്പു 
പ്രകാരം ഹോസ്ഥർഗ്ഗ് താലൂക്ക്ജനറൽ വിഭാഗം സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ കാഞ്ഞങ്ങാട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ 72 ( 2) വകുപ്പുപ്രകാരം 
സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും ആസ്തികളുടെയും ചാർജ്ജ്ഉടനെ ഏറ്റെടുക്കേണ്ടതും സംഘം പ്രവർത്തനം സമാപീ 
കരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ എസ്. ടി./ 1928/ 2009/ കെ . ഡിസ്. 


2009 നവംബർ 25. 


സൂചന; - (1) കേരള സഹകരണനിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ നീലേശ്വരം 

-- യൂണിറ്റ് ഇൻസ്പെക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്. 
(2) ഈ ആഫീസിലെ 1-10-2009- ലെ ഇതേ നമ്പർ നോട്ടീസ്. 

(3) ഹോർച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 19 -9- 2009- ലെ 739 /2009/ കെ . നമ്പർ കത്ത്. 
- കാഞ്ഞങ്ങാട് ആയൂർവേദിക് ആശുപ്രതി സഹകരണസംഘം ക്ലിപ്തം നമ്പർ എസ്. 11 വളരെക്കാലമായി പ്രവർത്തനം 
നിലച്ചിരിക്കുന്നുവെന്നുംഇപ്പോൾ യാതൊരുവിധ പ്രവർത്തനങ്ങളും സംഘം നടത്തുന്നില്ലെന്നും കാലാവധി കഴിഞ്ഞ ഭരണസമിതി 
അംഗങ്ങൾക്കോ, സംഘത്തിലെ മറ്റ് അംഗങ്ങൾക്കോ സംഘം പ്രവർത്തനത്തിൽ താല്പര്യമില്ലായെന്നും സംഘത്തിന്റെ നിയമാവലി 
യിൽ സൂചിപ്പിച്ച ഉദ്ദേശ്യലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംഘം പരാജയപ്പെട്ടുവെന്നും ഇന്നത്തെ നിലയിൽ സംഘത്തെ 
പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സാദ്ധ്യത വിരളമാണെന്നും ആയതിനാൽ കേരള സഹകരണനിയമം 71(2) ( ബി) പ്രകാരം സംഘം 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന (1) പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ശുപാർശ 
ചെയ്തിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിക്കാവുന്നതാണെന്നും, സംഘം സമാപ്തീകരിക്കുന്ന 
തിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന ( 3) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഹോസ്ഥർക്ക് ശുപാർശ 
ചെയ്തിട്ടുണ്ട്. 


- ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സാദ്ധ്യത വിരളമാണെന്ന് ബോദ്ധ്യ 
മാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 ( 2 ) ( ബി ) വകുപ്പ് അനുസരിച്ച് സംഘം പ്രവർത്തനം സമാപ്തീകരിക്കാ 
തിരിക്കുവാൻ വല്ലകാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഏഴ് ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും അല്ലാത്ത 
പക്ഷം മേൽനടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് സൂചന ( 2) പ്രകാരം സംഘത്തിന്റെമുൻപ്രസിഡന്റിനും 
മുൻഭരണസമിതി അംഗങ്ങൾക്കും നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക്, ഹോസ്ഥർഗ്ഗ് താലൂക്ക് സർക്കിൾ സഹകരണയൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകി 
യിരുന്നു . എന്നാൽ നിശ്ചിത സമയ പരിധി കഴിഞ്ഞിട്ടും ആരുംതന്നെ യാതൊരു ആക്ഷേപമോ/ അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ 
സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാര 
പ്രകാരം താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


കാഞ്ഞങ്ങാട് ആയൂർവേദിക് ആശുപ്രതി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 11 കേരള സഹകരണനിയമം 71 (2) ( ബി ) 
വകുപ്പ് പ്രകാരം സമാ പീകരിച്ചു കൊണ്ട് ഇതിനാൽ ഉത്തര വാകു ന്നു . കേരള സഹകരണ നിയമം 72(1) -ാം വകുപ്പു 
പ്രകാരം ഹോസ്ഥർഗ്ഗ് താലൂക്ക് ജനറൽ വിഭാഗം സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ കാഞ്ഞങ്ങാട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ 72(2) വകുപ്പുപ്രകാരം സംഘ 
ത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും ആസ്തികളുടെയും ചാർജ്ജ് ഉടനെ ഏറ്റെടുക്കേണ്ടതും സംഘം പ്രവർത്തനം സമാപ്തീകരി 
ക്കുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കാസറഗോഡ്. 


